Regn . No. KERBIL /2012 / 45073 
dated 5 - 9 - 2012 with RNI 

Reg. No. രജി. നമ്പർ 
KL/ TV ( N )/ 634/2012 - 14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


കേരള 


ള സർക്ക 
NMENT OF 


ാർ 
KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


| 


THIRUVANANTHAPURAM, TUESDAY 


| 22nd October 2013 
2013 ഒക്ടോബർ 22 


| No . 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


30th Aswina 1935 
1935 ആശ്വിനം 30 


PART III 


Stores Purchase 


Application for the tender form should be accompanied 
by a cash remittance of 7 1, 000 + VAT which is the price 
fixed for a tender form and is not refundable under any 
circumstances . Sale of tender forms will be closed at 
2 p . m . on every day. The tender forms are not 
transferable . Cheques, Postal Orders, Demand Drafts etc . 
will not be accepted towards the cost of tender form or 
will not be sent by V . P . P. Sale of tender form will be 
closed at 12 Noon on 25 -10 -2013 . 


Collegiate Education Department 

SHORT TENDER NOTICE 
No, A4/ 461 / 2013 . 

| 24th September 2013. 
Sealed tenders are invited for the supply of Lab 
Equipments and Chemicals for an amount of 5 ,00 ,000 to 
K . K . T. M . Govt. College, Pullut P. O ., Thrissur District, 
Pin -680 663 under Plan Fund 2013 - 14 . 

Tender should be superscribed “ Tender for the 
supply of Lab Equipments and Chemicals to the college 
under Plan Fund 2013 - 14 ” and should be addressed to the 
Principal, K . K . T. M . Govt. College, Pullut P . O . Thrissur 
District, Kerala State, Pin -680 663. Last date of receipt of 
tender will be 2 p . m . on 25- 10 -2013 . Late tenders will not 
be accepted . Tenders will be opened at 3 p. m . on 
25 - 10 - 2013 in the presence of such tenderers or 
representatives who may be present at that time. 


Duplicate forms if required will be issued at 
3 500 + VAT per copy. Those who wish to receive the 
tender forms by post may send a self addressed , 
sufficiently stamped envelope in addition to the cost of 
tender forms. 

- പുല്ലൂറ്റ് കെ . കെ . ടി . എം . ഗവൺമെന്റ് കോളേജിലെ 
വിവിധ വിഭാ ഗ ങ്ങ ളിലെ ലാബി ലേ ക്കാ വ ശ്യ മായ 
ഏകദേശം ? 5,00,000 - ന്റെ ഉപകരണങ്ങളും, കെമിക്കൽസും 
നൽകു ന്ന തിന് മുദവെച്ച് ദർഘാസു കൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . ദർഘാസ് അടക്കം ചെയ്ത കവറിന് പുറത്ത് 
പ്ലാൻ ഫണ്ട് 2013 - 14 പ്രകാരം ലാബ് ഉപക ര ണ ങ്ങളും 

കെമിക്കൽ സും നൽകു ന്ന തിനുള്ള ദർഘാസ് എന്ന് 
എഴുതിയിരിക്കേണ്ടതും, പ്രിൻസിപ്പാൾ, കെ . കെ . ടി . എം . 


Intending tenderers may on application to the 
Principal, K . K . T. M . Govt. College, Pullut P. O ., Thrissur 
District, Kerala State, Pin -680 663 to obtain the requisite 
tender form on which tenders should be submitted . 


ഗവൺമെന്റ് കോളേജ്, പുല്ലൂറ്റ് പി. ഒ., തൃശ്ശൂർ ജില്ല , 
പിൻ- 680 663 എന്ന വിലാസത്തിൽ അയയ്ക്കേണ്ടതുമാണ്. 
ദർഘാസ് സ്വീകരിക്കുന്ന അവസാന ദിവസം 25- 10 - 2013 പകൽ 
2 മണി വരെ ആ യി രി ക്കും . മേൽ സമ യ ത്തി നു ള്ളിൽ 
ലഭിക്കുന്നദർഘാസുകൾ അന്നേ ദിവസം പകൽ 3 മണിക്ക് 
അ പ്പോൾ ഹാജരുള്ള ദർഘാ സു ക ാരു ടേ യോ , അ വർ 
അധികാരപ്പെടുത്തിയിട്ടുള്ള വ്യക്തികളുടേയോ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതാണ്. വൈകി ലഭിക്കുന്ന ദർഘാസുകൾ യാതൊരു 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല . നിർദ്ദിഷ്ട ഫോറത്തിലാണ് 
ദർഘാസുകൾ സമർപ്പിക്കേണ്ടത്. പ്രസ്തുത ഫോറത്തിന് 
3 1,000 + വാറ്റ് പ്രകാരം അടച്ച് അപേക്ഷിക്കേണ്ടതാണ്. ഫോറ 
ത്തിന്റെ വില മണിയോർഡറായി സ്വീകരിക്കുന്നതാണ്. എന്നാൽ 
ഡിമാന്റ് ഡ്രാഫ്റ്റ്, ചെക്ക്, പോസ്റ്റൽ ഓർഡർ എന്നിവ 
വിലയായി സ്വീകരിക്കുന്നതല്ല. ദർഘാസ് ഫോറത്തിന്റെ പകർപ്പ് 
ആവശ്യമുണ്ടെങ്കിൽ പകർപ്പ് ഒന്നിന് ? 500 + വാറ്റ് പ്രകാരം 
അടച്ച് അപേക്ഷിക്കേണ്ടതാണ്. ദർഘാസ് ഫോറം കൈമാറ്റം 
ചെയ്യാൻ പാടുള്ളതല്ല. ദർഘാസ് ഫോറത്തിന്റെ വില്പന 
25- 10 -2013 പകൽ 12 മണിക്ക് അവസാനിക്കും. ദർഘാസ് 

ഫോറം തപാ ലിൽ ലഭി ക്ക ണ മെന്ന് താല് പ ര്യ മു ള്ള വർ 
ആവശ്യമായ തപാൽ സ്റ്റാമ്പ് ഒട്ടിച്ച് മേൽവിലാസം എഴുതിയ 
കവർ അപേക്ഷയോടൊപ്പം അയയ്ക്കേണ്ടതാണ്. 
K . K . T. M . Government 
College , Pullut P. O ., 

(Sd.) 
Kodungallur, Thrissur. 

Principal. 


2013 - 14 വർഷ ത്തേക്ക് കോട മഞ്ചേരി ഗവൺമെന്റ് 
കോളേജിലേക്ക് സയൻസ് ഉപകരണം, കെമിക്കൽസ് മുതലായവ 
വിതരണം നടത്തുന്നതിലേക്കായി അംഗീകൃത സ്ഥാപനങ്ങളിൽ 
നിന്നും മുദ്രവെച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് ഫോറങ്ങൾ കോളേജ് ഓഫീസിൽ നിന്നും 
എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും രാവിലെ 10 മണി മുതൽ 
ഉച്ചയ്ക്ക് 2 മണി വരെ ലഭിക്കുന്നതാണ്. ഫോറത്തിന്റെ വില 
അസ്സൽ പകർപ്പിന് ? 700 - 0, ഡ്യൂപ്ലിക്കേറ്റിന് ? 350 - o 
ആണ്. കൂടാതെ വാറ്റ് നികുതിയും ഉണ്ട്. ദർഘാസിന്റെ 
വിലയായി അടച്ച തുക യതൊരു കാരണവശാലും തിരിച്ചു 

കൊ ടു ക്കു ന്ന ത ല്ല . ദർഘാസ് ഫോറ ങ്ങ ളുടെ വിൽപ്പന 
24 - 10 - 2013 - ന് ഉച്ചയ്ക്ക് 1 മണിക്ക് അവസാനിക്കുന്നതാണ്. 
ടെണ്ടറിനോടൊപ്പം അടങ്കൽ തുകയുടെ 1 % നിരതദ്രവ്യമായി 
അടയ്ക്കേണ്ടതാണ്. നിരതദ്രവ്യം പണമായോ, പ്രിൻസിപ്പാളിന്റെ 
- പേരിൽ ഡിമാന്റ് ഡ്രാഫ്റ്റായോ അടയ്ക്കാവുന്നതാണ്. ഫോറം 
തപാലിൽ ആവശ്യമുള്ളവർ തപാൽ ചാർജ്ജ് 1 36 വേറെ 
- നൽകിയാൽ കോളേജ് ഓഫീസിൽ നിന്നും തപാലിൽ അയച്ചു 
കൊടുക്കുന്നതാണ്. ഫോറം കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല . 
- 24 - 10 - 2013 - ന് ഉച്ചയ്ക്ക് 2 മണിക്കകം ഗവൺമെന്റ് 
കോളേജ്, കോട ഞ്ച രി , പ്രിൻസിപ്പാൾ വശം മുദ്രവെച്ച 
ദർഘാസുകൾ കിട്ടിയിരിക്കേണ്ടതാണ്. താമസിച്ചു കിട്ടുന്ന 
ദർഘാസുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . 
ദർഘാസുകൾ 24 - 10 - 2013 ഉച്ചയ്ക്ക് 3 മണിക്ക് അപ്പോൾ 
ഹാജരായിട്ടുള്ള ദർഘാസുകൾ നൽകിയവരുടെയോ, അവരുടെ 
അംഗീകൃത പതി നി ധി ക ളു ടെയോ സാന്നി ദ്ധ്യ ത്തിൽ 
തുറക്കുന്നതാണ്. 
Government College, 

(Sd.) 
Kodanchery . 

Principal. 


TENDER NOTICE 
No, A1/ 543/ 2013 . 

- 23rd September 2013. 
Sealed tenders are invited for the supply of 
Laboratory Equipments and Chemicals etc . required for 
Govt. College, Kodanchery Under Plan fund for the year 
2013 -14. 

Tender should bear the superscription “ Supply of Lab 
Equipments and Chemicals under the Plan Fund 2013 -14 ” 
and addressed to the Principal , Govt. College , 
Kodanchery , Kozhikode -673 580. An EMD equal to 1 % of 
the estimated cost should be remitted along with the 
tender either by Demand Draft drawn in favour of 
Principal, Govt. College, Kodanchery or by cash . 

Intending tenderers may on application to the 
Principal, Govt. College, Kodanchery obtain the requisite 
tender forms by a cash remittance of 7 700 (for original 
form and * 350 for duplicate if required ) as cost of the 
form + VAT which is the price fixed for a form /set of form 
which is not refundable under any circumstances. The 
tender forms are not transferable . Sale of tender forms will 
be closed at 1 p . m . on 24 - 10 - 2013 . Cheque, Postal Orders 
etc. will not be accepted towards the cost of tender forms 
nor will the forms be sent by V . P. P. Those who require 
forms by post have to remit an additional amount of 
3 36 towards postage. 

Tenders will be accepted upto 2 p . m . on 24 - 10 - 2013 
and will be opended at 3 p . m . on 24 - 10 - 2013 in the 
presence of such of the tenderers or their authorised 
representatives present at the time. Late tenders will not 
be accepted . 


TENDER NOTICE 
No. A2-1611 /2013. 

27th September 2013. 
Sealed tenders are invited for the supply of Basket 
Ball Stand -up Board to Government Arts & Science 
College, Kozhikode under Plan Fund 2013- 14 . 

The envelops should be superscribed as “ Tender 
for the supply of Basket Ball Stand - up Board to 
Government Arts & Science College, Kozhikode under the 
Plan Fund 2013 -14 and addressed to the undersigned. 

Last date for the receipt of tender is 25 - 10 -2013 at 
12 Noon and the same will be opened at 2 p . m . on the 
same day. Tenderer should submit their tenders in the 
prescribed form which can be had from the undersigned 
on cash payment or Money Order of 3 424 (inclusive of 
all taxes ) for original tender and * 212 (inclusive of all 
taxes ) for the duplicate . The tender forms are not 
transferable. The list of articles will be available with the 
tender form . Those who have required tender form by 
registered post, should send 3 474 ( The cost of tender 
form , Stamp and registered postal charges). 

An agreement in the prescribed form in Kerala 
- Government Stamp Paper worth R 100 should be executed 

along with the tender , accompanied with an E . M . D . of 
R 4, 000 in the form of crossed Demand Draft in the name 
of the undersigned from any Nationalized Bank . 


Sale of tender form will be closed at 2 p . m . on 
24 -10 -2013 . Tenders without having accompanied by the 
EMD and the agreement in the Stamp Paper will not be 
accepted on any account. 

The Principal reserves the right to reject any or all 
the quotations without assigning any reason or thereof. 

- കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് ആന്റ് സയൻസ് 
കോളേജിലെ 2013 - 14 സാമ്പത്തിക വർഷത്തെ പ്ലാൻ ഫണ്ട് 
? 2,00,000 ഉപയോഗിച്ച് ബാസ്കറ്റ് ബോൾ സ്റ്റാന്റ് അപ് 

ബോർഡ് വിതരണം ചെയ്യുന്നതിന് മുദ്രവെച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

- ദർഘാസ് അയയ്ക്കുന്ന കവറിനു മുകളിൽ 2013 - 14 
വർഷത്തേക്ക് കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് ആന്റ് 
സയിൻ സ് കോളേജിലെ ഫിസിക്കൽ എഡ ക്കേ ഷൻ 
ഡിപ്പാർട്ടുമെന്റിലേക്ക് ബാസ്കറ്റ് ബോൾ സ്റ്റാന്റ് അപ്- 
ബോർഡ് വിതരണം ചെയ്യു ന്ന തിനുള്ള ദർഘാസ് എന്ന് 
ആ ലേ ഖനം ചെയ്യേ ണ്ട തും , പിൻ സിപ്പാളിന്റെ പേരിൽ 
അയയ്ക്കേണ്ടതുമാകുന്നു. ദർഘാസുകൾ 25-10-2013 - ന് ഉച്ചയ്ക്ക് 
12 മണി വരെ മാത്രം സ്വീകരിക്കുന്നതും, അന്നേ ദിവസം രണ്ടു 
മണിക്ക് ഹാജരുള്ള കരാറുകാരുടെയോ അവരുടെ അംഗീകൃത 
പ്രതിനിധികളാണെങ്കിൽ അവരുടെയോ സാന്നിദ്ധ്യത്തിൽ 
തുറന്നുപരിശോധിക്കുന്നതുമാണ്. 
-- ദർഘാസ് ഫോറങ്ങൾ 24- 10 - 2013- ന് ഉച്ചയ്ക്ക് 2 മണിവരെ 
കോളേജ് ഓഫീസിൽ നിന്ന് ലഭിക്കു ന്ന താ ണ് . ദർഘാസ് 
ഫോറത്തിന്റെ വില ? 424- o ( നികുതിയുൾപ്പെടെ) ഡ്യൂപ്ലിക്കേറ്റ് 
കോപ്പിയുടെ വില 7 212 -ം ( നികുതിയുൾപ്പെടെ) ആണ്. 
ദർഘാസ് ഫോറങ്ങൾ നേരിട്ടോ തപാൽ മുഖേനയോ ലഭിക്കുന്ന 
താണ്. തപാലിൽ ആവശ്യമുള്ളവർ ദർഘാസ് ഫോറത്തിന്റെ 
വിലയും നികുതിയും രജിസ്ട്രേഡ് തപാലിൽ ലഭിക്കുന്നതിനു 
വേണ്ട തപാൽ ചാർജ്ജും അടക്കമുള്ള തുകയ്ക്ക് (1 474 ) 
മണിയോർഡർ അയക്കേണ്ടതാണ്. ദർഘാസ് ഫോറങ്ങൾ 

കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല. വിതരണം ചെയ്യേണ്ട 
സാധന സാമഗ്രികളുടെ വിശദവിവരം ദർഘാസ് ഫോറത്തി 
നൊപ്പം ലഭിക്കുന്നതാണ്. 

ദർഘാസ് ഫോറത്തിനൊപ്പം ? 100 - ന്റെ ( നൂറ് മാത്രം) 
കേരള സർക്കാരിന്റെ മുദ്രപത ത്തിൽ ഉട വ ടി യും , 
? 4,000 - ന്റെ നിര ത ദ വ്യവും നൽകേ ണ്ട താ ണ്. നിശ്ചിത 
സമ യ പ രി ധി ക്കു ശേഷം കിട്ടു ന്ന തും , നിര ത ദ വ്യം 
കൂടെയില്ലാത്തതും, മുദ്രപ്രതത്തിൽ ഉടമ്പടി സമർപ്പിക്കാത്ത 
തുമായ ദർഘാസുകൾ നിരസിക്കുന്നതാണ്. നിരതദ്രവ്യം 
ഒഴിവാക്കേണ്ടവർ ബന്ധപ്പെട്ട രേഖകൾ കൂടെ സമർപ്പിക്കേ 
ണ്ടതാണ്. നികുതിയുൾപ്പെടെയുള്ള വിലയാണ് ദർഘാസിൽ 
രേഖ പ്പെ ടു ത്തേ ണ്ട ത് . തക്ക തായ കാര ണം കൂ ടാ തെ 
ദർഘാസുകൾ നിരസിക്കാനുള്ള അവകാശം പ്രിൻസിപ്പാളിൽ 
നിക്ഷിപ്തമാണ്. 


Government Arts & Science 
College , Kozhikode - 18 . 


(Sd.) 
Principal. 


